Regn . No. KERBIL / 2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

200 


Reg . No. KL /TV ( N )/ 634/2018-20 


GOVERNMENT 


ക 


സം 
OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ജൂൺ 2 
2nd June 2020 


വാല്യം 9 


നമ്പർ 


1195 ഇടവം 19 
19th Idavam 1195 


22 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ജ്യേഷ്ഠം 12 
12th Jyaishta 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


2nd JUNE 2020 ) 


COMMISSIONERATE OF LAND REVENUE 


3768 


Chirayinkeezhu Taluk 


കമ 


പേര് 


പരേതനുമായുള്ള 

വയസ് 


നമ്പർ 


ബന്ധം 


പരസ്യം 


1 


( 1) 


55 


ഭാര്യ 


ഗിരിജകുമാരി, എസ്. 
രാഗി ബാബു , ആർ. ജി . 


2 


മകൾ 


30 


നമ്പർ ബി4-3242 2020 . 


2020 ഫെബ്രുവരി 20. 


3 


രാജി ബാബു , ആർ. ജി . 


28 


: 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


ചിറ യിൻ കീഴ് താ ലൂ ക്കിൽ 

നഗ രൂ ർ വില്ലേ ജിൽ 
ധന്യ ഭവനിൽ ബാബുക്കുട്ടൻ, ജി . 3-11-2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള അഞ്ച് ലക്ഷം രൂപ 
വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും മറ്റ് നിയമാനുസൃത 
ആ വ ശ്യ ങ്ങൾക്കും ഹാജ രാ ക്കു ന്ന തിനുവേണ്ടി ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ ഉമ, വി . സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ നഗരൂർ 
വില്ലേജാഫീ സർ മു ഖാ ന്തിരം 

വിചാ രണ് 
നടത്തിവരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ബാബുക്കുട്ടൻ, ജി. 3-11-2019 -ാം തീയതി 
മരണപ്പെ ട്ടു വെന്നും പരതന് 

പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു . 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അ വ ധി 

ക ഴിഞ്ഞും തപാൽമാർഗ്ഗവും ഉള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


അവ കാശ 


( 3) 


താഴ 


നമ്പർ ബി4-2785 2020 . 


2019 ഫെബ്രുവരി 20 . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ഉമ , വി . 


ഭാര്യ 


55 


2 


ധന്യ, ബി . കെ . 


മകൾ 


34 


3 


ധനേഷ്, ബി . കെ . 


മകൻ 


29 


ചിറയിൻകീഴ് താലൂക്കിൽ അവനവഞ്ചേരി വില്ലേജിൽ 
നെടും പറമ്പ് പുത്തൻ വീട്ടിൽ എസ്. ശ്രീധരൻ, ശ്യാമള 
എന്നിവർ യഥാക്രമം 21-6-2012 , 27-4-2011 എന്നീ തീയതികളിൽ 
മരണപ്പെട്ടുവെന്നും പരേതരുടെ പേരിലുള്ള അഞ്ച് ലക്ഷം രൂപ 
വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും മറ്റ് നിയമാനുസൃത 
ആവശ്യങ്ങൾക്കും ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാളുകളുടെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതരുടെ 
മകൻ ഹരി ദാ സ്, എസ്. സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
ആറ്റിങ്ങൽ- അ വ ന വ ഞ്ചേരി വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവരുത്തിയ റിക്കാർഡുകളും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ എസ്. ശ്രീധരൻ, 
ശ്യാമള എന്നിവർ യഥാക്രമം 21-6-2012 , 27-4-2011 എന്നീ 
തീയതികളിൽ മരണപ്പെട്ടുവെന്നും പരേതർക്ക് താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .) 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അ വ ധി ക ഴിഞ്ഞും തപാൽ മാർഗ്ഗവും ഉള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


കമ 


പേര് 


പരേതരുമായുള്ള 

വയസ് 


നമ്പർ 


ബന്ധം 


(2 ) 


1 


ശ്രീകുമാർ, എസ്. 


മകൻ 


53 


നമ്പർ ബി4-326112020. 


2020 ഫെബ്രുവരി 20 . 


2 


ജയശ്രീ, എസ്. 


മകൾ 


51 


3 


രാജശ്രീ, എസ്. 


50 


: 


4 


അശോകൻ, എസ്. 


മകൻ 


47 


5 


ഹരിദാസ്, എസ്. 


45 


4 


(പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. 


ചിറ യിൻകീഴ് താലൂക്കിൽ കിളി മാ നൂർ വില്ലേജിൽ 
കണ്ണങ്കരയത്ത് വീട്ടിൽ രതീഷ്ബാബു 22-12-2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തിനുവേണ്ടി ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ ഗിരിജകുമാരി, എസ്. സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
കിളിമാനൂർ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ രതീഷ്ബാബു 22-12-2019 -ാം തീയതി 
മ രണപ്പെ ട്ടു വന്നും പരേതന് 

പറ യുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു . 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 5 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അ വ ധി ക ഴിഞ്ഞും തപാൽമാർഗ്ഗവുമഉള്ള പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല. 


താഴ 


118 


2nd JUNE 2020 ) 


COMMISSIONERATE OF LAND REVENUE 


3769 


നമ്പർ ബി4-3259 2020. 

2020 ഫെബ്രുവരി 20 . 
ചിറയിൻകീഴ് താലൂക്കിൽ കിളി മാ നൂർ വില്ലേ ജിൽ 
കുന്നുവിള വീട്ടിൽ ശിവദാസൻ നായർ, കെ . 26-11-2019 -ാം 
തീയതി മ ര ണ പ്പെട്ടു വെന്നും പരേതന്റെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ശാന്തമ്മ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
വില്ലേജാഫീ സർ മു ഖാ ന്തിരം 

വിചാ രണ 
നടത്തിവരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ശിവദാസൻ നായർ, കെ . 26-11-2019 -ാം 
തീയതി മരണപ്പെട്ടു വെന്നും പരേ ത ന് താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു . 


( 6 ) 
നമ്പർ ബി4-3048 2020. 

2020 ഫെബ്രുവരി 18. 
ചിറ യിൻകീഴ് താലൂക്കിൽ ആലം കോട് വില്ലേജിൽ 
കൈതവന വീട്ടിൽ കെ . സുന്ദരേശൻ 11-7-2016 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള അഞ്ച്ലക്ഷം രൂപ 
വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും മറ്റ് നിയമാനുസൃത 
ആവ ശ്യ ങ്ങൾക്കും ഹാജ രാ ക്കു ന്ന തിനുവേണ്ടി ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
മകൻ സജി സമർപ്പിച്ച അപേക്ഷ യിൻമേൽ ആലം കോട് 
വില്ലേജാഫീ സർ മുഖാ ന്തിരം 

വിചാ രണ 
നടത്തിവരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ കെ . സുന്ദരേശൻ 11-7-2016 -ാം തീയതി 
മരണപ്പെട്ടു എന്നും പരേതന് താഴെ പറയുന്ന അവകാശി 
കളുണ്ടെന്നും അറിവായിരിക്കുന്നു. 
കമ് പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബം 


അവ കാ ശ 


അവ കാശ 


F 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

വയസ് 
ബന്ധം 


1 


മകൾ 


40 


ബിന്ദു 


ശാന്തമ്മ 


1 


60 


2 


സജി 


മകൻ 


39 


2 


38 


3 


36 


ഭാര്യ 
ബിന്ദു , എസ്. 

മകൾ 
വിമൽകുമാർ 

മകൻ 
(പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അ വ ധി ക ഴിഞ്ഞും തപാൽമാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


(പരേതന്റെ ഭാര്യയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല. 

ആകയാൽ മേൽപ്പറഞ്ഞ 1-0 2-0 കക്ഷികൾ പേരിൽ 
അവ കാ ശ സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അ വ ധി 

ക ഴിഞ്ഞും തപാൽമാർഗ്ഗവുമു ള്ള പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല. 


നമ്പർ ബി4-29972020 . 

2020 ഫെബ്രുവരി 18 . 
ചിറയിൻകീഴ് താലൂക്കിൽ പഴയകുന്നുമ്മേൽ വില്ലേജിൽ 
ഇടക്കുന്നിൽ വീട്ടിൽ വിനോദ്, 4-1-2017 -ാം തീയതി മരണപ്പെട്ടു 
എന്നും പരേതന്റെ പേരിലുള്ള അഞ്ച് ലക്ഷം രൂപ വരെയുള്ള 
സാമ്പത്തിക ഇടപാടുകൾക്കും നിയമാനുസൃത ആവ ശ്യ 
ങ്ങൾക്കും ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽക ണ മെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
രജിത , എം. സമർപ്പിച്ച അപേക്ഷയിൻമേൽ പഴയകുന്നുമ്മേൽ 
വില്ലേജാഫീ സർ മു ഖാ ന്തിരം 

വിചാ രണ 
നടത്തിവരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ വിനോദ് 4-1-2017 -ാം തീയതി മരണപ്പെട്ടു 
എന്നും പരേതന് താഴെ പറയുന്ന അവകാശികളുണ്ടെന്നും 
അറിവായിരിക്കുന്നു. 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


( 7 ) 
നമ്പർ ബി4-5802 / 2020. 

2020 മേയ് 14, 
ചിറയിൻകീഴ് താലൂക്കിൽ അഴൂർ വില്ലേജിൽ കാട്ടുവിള 
വീട്ടിൽ യശോദ, പി ., 4-10-2019 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേതയുടെ പേരിലുള്ള നിയമാനുസൃത ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാളുടെ അവകാശ സർട്ടിഫിക്കറ്റ് 
നൽ ക ണ മെന്ന് കാണിച്ച് പരേ ത യുടെ ഭർത്താവ് തമ്പി 
സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ അഴൂർ വില്ലേജാഫീ സർ 
മു ഖാ ന്തിരം 

അവ കാശ വിചാ രണ നട ത്തിവ രു ത്തിയ 
റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
യശോദ, പി ., 4-10 - 2019 -ാം തീയതി മരണപ്പെട്ടു വെന്നും 
പരേതയ് ക്ക് താഴെ പറ യുന്ന അ വ കാ ശി കളുണ്ടെന്നും 
അറിവായിരിക്കുന്നു . 
കമ പേര് പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


അവ ക ാ ശ 


ബം 


1 


തമ്പി 


ഭർത്താവ് 


73 


2 


ഷീബ 


മകൾ 


46 


3 


41 


ബന്ധം 


ശ്രീദേവി 
ശ്രീകുമാർ 


മകൻ 


40 


1 


നാഗമ്മ, സി . 


മാതാവ് 


65 


2 


രഞ്ജിത , എം . 


ഭാര്യ 


28 


(പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. പരേതൻ 

നിസന്തതിയനാണ്. 
ആകയാൽ മേൽപ്പറഞ്ഞ 1-0 2-0 കക്ഷികൾ പേരിൽ 
അവ കാ ശ സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആ ക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അ വ ധി ക ഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


(പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപ്രതം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അ വ ധി ക ഴിഞ്ഞും തപാൽ മാർഗ്ഗവും ഉള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
ചിറയിൻകീഴ്. 


( ഒപ്പ്) 
തഹശീൽദാർ. 


Gaz, No. 2212020/DTP ( CLR ) . 


119 


